Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 1 
വാല്യം 2 | 


20th August 2013 
2013 ആഗസ്റ്റ് 20 
29th Sravana 1935 
1935 ശ്രാവണം 29 


( 34 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Ground Water Department 

ദർഘാസ് പരസ്യം 
നമ്പർ- 12 / 2013 - 14. 

2013 ജൂ ലൈ 23. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജ ല വ കുപ് 
ജില്ലാ ഓഫീസർ, കോഴിക്കോട് കുഴൽക്കിണർ കുഴിക്കാൻ 
ഉപയോഗിക്കുന്ന ഡി . റ്റി.എച്ച്. റിഗ്ഗിനുവേണ്ടി താഴെ പറയുന്ന 

പെയേഴ്സുകൾ വിതരണം ചെയ്യുന്നതിനായി അംഗീകൃത 
നിർമ്മാതാക്കൾ/ വിതരണക്കാരിൽനിന്നും മുദ്രവെച്ച മത്സര 
സ്വഭാ വ മു ള്ള ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ദർഘാ സു കൾ 23 - 8 - 2013 വൈകു ന്നേരം 3 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 - ന് ജില്ലാ ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
വിതരണക്കാർ നിർമ്മാതാക്കളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
താണ്. ഏതെങ്കിലും കാരണ വശാൽ ടി ദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 

ദർഘാസ് നമ്പർ - 12/2013 - 14. 
- ഇന വിവരവും അടങ്കൽ തുകയും - ( 1) 7 ഇഞ്ച് 
ഒ . ബി. ബിറ്റ് ( 150 പി.എസ്. ഐ 400 സി .എഫ്. എം .) പാന്തർ 
ഹാമർ - 1 എണ്ണം, (2 ) 7 ഇഞ്ച് ഒ. ബി. ബിറ്റ് സ്പാനർ 
1 എണ്ണം, (3) 4 /2 ഇഞ്ച് റോക്ക് ബിറ്റ് (പാന്തർ ഹാമർ ) 
2 എണ്ണം, ( 4) ഡില്ലിംഗ് റോഡ് 10 ഫീറ്റ് നീളം 76 മി. മീ . 
വ്യാസം - 4 എണ്ണം, ( 5 ) ഹാമർ പിസ്റ്റൺ - 2 എണ്ണം, 
( 6) ഹാമർ ഫണ്ട് ചക്ക്- 2 എണ്ണം, ( 7) ഹാമർ ഇന്നർ 
സ്ലീവ് - 2 എണ്ണം, ( 8 ) ഡി . ടി .എച്ച്. ഡില്ലിംഗ് ഹാമർ 
41/2 ഇഞ്ച്- 1 എണ്ണം, (9 ) ഹാമർ സിങ്ങ് - 1 എണ്ണം, 


| ( 10) ബിറ്റ് റിട്ടെനിംഗ് റിങ്ങ് - 1 എണ്ണം, (11) ബട്ടർ 
ളെ വാൾവ് - 1 എണ്ണം ? 99,500. 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്ത തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
കരാറിന്റെ കാലാവധി- 6 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും 22 -8- 2013 
ഉച്ചയ്ക്ക് 1 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണം 
രൊക്കം പണ മ ടച്ച് രേഖാമൂലം ആ വ ശ്യ പ്പെട്ടാൽ 
ലഭി ക്കു ന്നതാ ണ്. ദർഘാസ് ( പമാ ണ ങ്ങൾ അന്യോന്യം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 
പോസ്റ്റാ ഫീസിൽ നിന്നും ജില്ലാ ഓഫീസറുടെ പേരിൽ 
പണയപ്പെടുത്തിയ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പി 
ക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം ? 100 - ന്റെ മുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. കേരളത്തിനു പുറ 
ത്തുള്ള കമ്പനികൾക്ക് മുദ്രപത്രം നൽകുന്നതിലേക്ക് ? 125 
മണി ഓർഡറായി ടെണ്ടർ ഫോറത്തിന്റെ വിലയോടൊപ്പം 
നൽകേണ്ടതാണ്. ഇതിൽ 3 25 പോസ്റ്റൽ ചാർജാകു ന്നു . 

പെയറുകളുടെ പ്രവർത്തന ക്ഷമത ഉറപ്പു നൽകുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് സപ്ലയർ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കുവാനുള്ള അധികാരം 
ജില്ലാ ഓഫീസിൽ നിക്ഷിപ്ത മാ ണ് . ദർഘാ സു കളെ 
സംബന്ധിച്ച് എല്ലാ സർക്കാർ നിബന്ധനകളും ഈ ദർഘാ 
സിനും ബാധകമായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


